Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


= 


Reg. No. രജി. നമ്പർ 
KL/TV ( N ) /12/ 12 -14 


| T 


GOVERN 


കേ 


രള സർക്കി 
WMENT OF 


ക്കാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


16th October 2012 
2012 ഒക്ടോബർ 16 


Vol . I 


THIRUVANANTHAPURAM , TUESDAY 


- No. 1 19 


വാല്യം 1 [ 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


24th Aswina 1934 
| 1934 ആശ്വിനം 24 


PART III 


Stores Purchase 


Forest Department 


ടെണ്ടർ നോട്ടീസ് 


നമ്പർ ആർ- 3172 / 2012 . 


2012 സെപ്റ്റംബർ 4. 


ഫീൽഡ് ഡയറക്ടർ പ്രോജക്ട് ടൈഗർ, കോട്ടയം 
ഓഫീസിലേക്ക് മെയിന്റനൻസ് ഫീ റൈഡ് ബാറ്ററി 
(12 വോൾട്ട് 100 AH ) - 8 എണ്ണം വിതരണം ചെയ്യുന്നതിന് 
നിയമാനുസൃത ഉത്പാദകർ വിതരണക്കാരിൽനിന്നും മുദ്രവച്ച 
കവറിൽ മൽസര സ്വഭാവമുള്ള ദർഘാസു കൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 
ഉദ്ദേശവില - 75 ,000. 
നിരതദ്രവ്യം - ക്വാട്ട് ചെയ്യുന്ന മൊത്തവിലയുടെ 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില - 200 + വാറ്റ്. 

ദർഘാസ് ഫോറം വിൽപ്പന അവസാനിക്കുന്ന തീയതിയും 
സമയവും - 7 - 11- 2012 രാവിലെ 11 മണി. 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും- 7 - 11 -2012 ഉച്ചയ്ക്കുശേഷം 3 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 7 - 11 - 2012 , 
3.30 മണി. 

ദർഘാസ് അടക്കം ചെയ്ത മുദ്രവച്ച കവറിന് മുകളിൽ 
ദർഘാസ് നമ്പരും വിതരണം ചെയ്യുന്ന ഇനത്തിന്റെ പേരും 


രേഖപ്പെടുത്തി ഫീൽഡ് ഡയറക്ടർ ( പ്രോജക്ട് ടൈഗർ), 
ആരണ്യഭവൻ, ഫോറസ്റ്റ് കോംപ്ലക്സ്, എസ്.എച്ച്.മൗണ്ട് പി. ഒ., 
കോട്ടയം-686 006 എന്ന വിലാസത്തിൽ അയയ്ക്കാവുന്നതാണ്. 
ദർഘാസിനോടൊപ്പം 100 - ന്റെ മുദ്രപത്രത്തിൽ തയ്യാറാക്കിയ 
- നിശ്ചിത മാതൃകയിലുള്ള എഗ്രിമെന്റും നിരതദ്രവ്യമായി 
ഫീൽഡ് ഡയറക്ടർ, പ്രോജക്ട് ടൈഗർ, കോട്ടയം എന്ന 
വിലാസത്തിൽ എസ്. ബി . റ്റി . കുമാരനല്ലൂർ ശാഖയിൽ നിന്നും 
മാറാവുന്ന ഡിമാന്റ് ഡാം സമർപ്പിക്കേണ്ടതാണ്. നിശ്ചിത 
തുകയ്ക്കുള്ള നിരതദവ്യവും എ ഗിമെന്റുമില്ലാത്ത 
ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 
ദർഘാസിൽ രേഖപ്പെടുത്തിയ നിരക്കുകൾ എല്ലാ നികുതിയും 
സെസ്സും ഡ്യൂട്ടിയുമുൾപ്പെടെയുള്ളതായിരിക്കണം. 

ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാവുന്നതല്ല . 
ദർഘാസ് ഫോറങ്ങൾ 29 - 10 - 2012 മുതൽ എല്ലാ പ്രവർത്തി 
ദിവസങ്ങളിലും രാവിലെ 11 മണി മുതൽ 3 മണിവരെ 
ഫീൽ ഡ് ഡയറക്ടർ, പാജക് ട് ടെഗർ, കോട്ടയം 
ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറം 
തപാലിൽ ആവശ്യമുള്ളവർ സ്വന്തം മേൽ വിലാസമെഴുതി 
S 50 - ന്റെ തപാൽ സ്റ്റാമ്പ് ഒട്ടിച്ച കവറും ഫോറ വിലയായി 
- 2 08 - ന്റെ മണിയോർ ഡറും നിശ്ചിത സമയത്തിനകം 


ത്ത 


ലഭിക്കുന്നവിധം മേൽപ്പറഞ്ഞ വിലാസത്തിൽ 
സമർപ്പിക്കേണ്ടതാണ്. 

യാതൊരു കാരണവും കാണിക്കാതെ ദർഘാസുകൾ 
നിരസിക്കുവാനുള്ള അധികാരം ഫീൽഡ് ഡയറക്ടറിൽ 
നിക്ഷിപ്തമാണ്. കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽ 
അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 


- ( ഒപ്പ്) 
ഫീൽഡ് ഡയറക്ടർ. 

( പ്രാജക്ട് ടൈഗർ) 
( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


കോട്ടയം. 


